O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഡിസംബർ 14 


Tuesday , 14th December 2021 


1197 വൃശ്ചികം 29 
29th Vrischikam 1197 


1943 അഗ്രഹായനം 23 
23rd Agrahayana 1943 


വാല്യം 10 


നമ്പർ 


49 


Vol . X 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16787 


Revenue Department 


14th December 2021 


Ernakulam District 


Paravoor Taluk 


NOTICE 


നമ്പർ : ബി3-8733 / 2021 


22-11-2021 


പറവൂർ താലൂക്കിൽ മൂത്തകുന്നം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ആന്റണി , തൊമ്മൻ മകൻ , കാട്ടുപറമ്പില് 
f വീട് , മടപ്ലാതുരുത്ത് , മൂത്തകുന്നം എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മൂത്തകുന്നം വില്ലേജിൽ പരേതന്റെ മകൻ ടോമി @ തോമസ് , കാട്ടുപറമ്പിൽ വീട് , 
മടപ്ലാതുരുത്ത് , മൂത്തകുന്നം , ബോധിപ്പിച്ച അപേക്ഷ മൂത്തകുന്നം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി . 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 21-05-2016 -ൽ മരണപ്പെട്ടതായും പരേതന്റെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ 
“ നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| ടോമി എന്ന തോമസ് 


മകൻ 


57 


2 


റോസി 


| മകൾ 


48 


3 


ഷേർളി 


മകൾ 


47 


നമ്പർ : ബി3-8729 / 2021 


20-11-2021 


പറവൂർ താലൂക്കിൽ പറവൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സരസ്വതി , ചക്കരയപ്പൻ ഭാര്യ , 
വാടാപ്പിളളിപറമ്പ് വീട് , പെരുമ്പടന്ന , പറവൂർ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പറവൂർ വില്ലേജിൽ പരേതന്റെ മകൻ സുരേന്ദ്രൻ.വി.സി , വാടാപ്പിളളിപറമ്പ് വീട് , 
പെരുമ്പടന്ന , പറവൂർ , ബോധിപ്പിച്ച അപേക്ഷ പറവൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 31-08-2003 -ൽ മരണപ്പെട്ടതായും പരേതന്റെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| സുരേന്ദ്രൻ.വി.സി 


| മകൻ 


65 


നമ്പർ : ബി3-87152021 


15-11-2021 


പറവൂർ താലൂക്കിൽ പുത്തൻവേലിക്കര വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ത്രേസ്യ ആന്റണി , പരേതയായ 
ആന്റണി.എം . ഐ ഭാര്യ , മണവാളൻ , ആറ്റുപുറം , പുത്തൻവേലിക്കര എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പുത്തൻവേലിക്കര വില്ലേജിൽ പരേതയുടെ മകൻ 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16788 


KERALA GAZETTE 


Part III 


ജോണി.എം.എ , മണവാളൻ , ആറ്റുപുറം , പുത്തൻവേലിക്കര , ബോധിപ്പിച്ച അപേക്ഷ പുത്തൻവേലിക്കര വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടി ത്രേസ്യ ആന്റണി 12 
08-2019 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും ത പാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ടോമി 


മകൻ 


67 


2 


ജോർജ് 


| മകൻ 


65 


3 


പോളി 


മകൻ 


63 


4 . 


ജോണി 


| മകൻ 


60 


5 


ബേബി 


മകൻ 


58 


6 


പ്രിൻസ് 


മകൻ 


55 


7 


മെയ് മോൾ 


മകൾ 


50 


8 


60 


9 


മോളി ബാബു ( മരണപ്പെട്ട മകൻ ബാബുവിന്റെ ഭാര്യ ) 

| മകന്റെ ഭാര്യ 
റെബിൻ ബാബു ( മരണപ്പെട്ട മകൻ ബാബുവിന്റെ മകൻ പൗത്രൻ 
| ജോസ് മോൻ ബാബു ( മരണപ്പെട്ട മകൻ ബാബുവിന്റെ മകൻ പൗത്രൻ 


40 


10 


37 


നമ്പർ : ബി3-8755 / 2021 


22-11-2021 


പറവൂർ താലൂക്കിൽ കോട്ടുവള്ളി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കൊച്ചുനാരായണൻ നായർ , ശങ്കരൻ 
മകൻ , കണ്ടൻകാവിൽ വീട് , കൈതാരം , കോട്ടുവളളി എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കടുങ്ങല്ലൂർ വില്ലേജിൽ പരേതന്റെ മകൻ മോഹനന് 
f , കണ്ടൻകാവിൽ വീട് , കയന്റിക്കര , കടുങ്ങല്ലൂർ , ബോധിപ്പിച്ച അപേക്ഷ കടുങ്ങല്ലൂർ , കോട്ടുവള്ളി വില്ലേജ് ഓഫീസർമ 
ാർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 20-11-1997 - 
ൽ മരണപ്പെട്ടതായും പരേതന്റെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി കഴിഞ്ഞും ത പാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


മോഹനൻ 


| മകൻ 


75 


2 


വേണുഗോപാൽ 


മകൻ 


70 


നമ്പർ : ബി3-8757 / 2021 


22-11-2021 


പറവൂർ താലൂക്കിൽ കരുമാല്ലൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പി.സി.കണ്ടൻകോരൻ , അയ്യപ്പൻ മക 
ൻ , പാണാട്ട് വീട് , കരുമാല്ലൂർ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കരുമാല്ലൂർ വില്ലേജിൽ പരേതന്റെ ഭാര്യ ഓമന , പാണാട്ട് വീട് , കരുമാല്ല 
ർ , ബോധിപ്പിച്ച അപേക്ഷ കരുമാല്ലൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മ 


മ 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16789 


Revenue Department 


14th December 2021 


രണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 23-06-2021 - ൽ മരണപ്പെട്ടതായും പരേതന്റെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 . 


ഒാമന 


ഭാര്യ 


66 


2 


സിമി 


| മകൾ 


46 


3 


വെമി 


മകൾ 


41 


നമ്പർ : ബി3-88742021 


22-11-2021 


പറവൂർ താലൂക്കിൽ കരുമാല്ലൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ . ജെ . പോൾ , ജോൺ 

മകൻ , കുളങ് 
്ങര വീട് , കരുമാല്ലൂർ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി കരുമാല്ലൂർ വില്ലേജിൽ പരേതന്റെ ഭാര്യ മേരി കമലം ടി . ഒ , കുളങ്ങര വീട് , കരുമാല്ലൂർ ബോധിപ്പ 
ിച്ച അപേക്ഷ കരുമാല്ലൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 12-11-2020 -ൽ മരണപ്പെട്ടതായും പരേതന്റെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


മേരി കമലം ടി ഒ 


ഭാര്യ 


69 


2 


ബിനോയ് കെ പോൾ 


| മകൻ 


42 


3 


ബിനില കെ പോൾ 


മകൾ 


39 


നമ്പർ : ബി3-8750 / 2021 


22-11-2021 


പറവൂർ താലൂക്കിൽ കടുങ്ങല്ലൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഗോവിന്ദ് രാജ് , പത്മനാഭപിളള മക 
ൻ , രാജേന്ദ്രമാൻഷൻ വീട് , കിഴക്കേ കടുങ്ങല്ലൂർ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായ 
1 അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കടുങ്ങല്ലൂർ വില്ലേജിൽ പരേതന്റെ ഭാര്യ ഗീതാകുമാരി , രാജേന്ദ്രമാൻഷൻ വീട് , 
കിഴക്കേ കടുങ്ങല്ലൂർ , ബോധിപ്പിച്ച അപേക്ഷ കടുങ്ങല്ലൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 15-05-2021 -ൽ മരണപ്പെട്ടതായും പരേതന്റെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ 
° നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഗീതാകുമാരി 


ഭാര്യ 


53 


2 


പത്മരാജ് ജി 


മകൻ 


29 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16790 


KERALA GAZETTE 


Part III 


3 


തങ്കരാജ് ജി 


മകൻ 


25 


നമ്പർ : ബി3-7630 / 2021 


20-11-2021 


പറവൂർ താലൂക്കിൽ പറവൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഫാത്തിമ മമ്മു , വി.എം.മമ്മു ഭാര്യ , വടക്കുംപുറത്ത 
വീട് , പെരുമ്പടന്ന , പറവൂർ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി പറവൂർ വില്ലേജിൽ പരേതയുടെ മകൻ സനിൽ വി എം , വടക്കുംപുറത്ത് വീട് , പെരുമ്പടന്ന , പറവൂർ , 
ബോധിപ്പിച്ച അപേക്ഷ പറവൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടി ഫാത്തിമ മമ്മു 14-12-2020 ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ 
° നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭർത്താവ് 


75 


| മമ്മു.വി.എം 

സെറ നൗഷാദ് 


2 


മകൾ 


46 


3 


അൻവർ സാദത്ത് 


മകൻ 


43 


4 . 


സനിൽ വി എം 


| മകൻ 


39 


നമ്പർ : ബി3-9126 / 2021 


29-11-2021 


പറവൂർ താലൂക്കിൽ വടക്കേക്കര വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സോമൻ , ശങ്കരൻകുട്ടി മകൻ , 
കിഴക്കുഞ്ചേരി വീട് , മുറവൻതുരുത്ത് , വടക്കേക്കര എന്നയാളുടെ 

അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വടക്കേക്കര വില്ലേജിൽ പരേതന്റെ ഭാര്യ ഷൈലജ , 
കിഴക്കുഞ്ചേരി വീട് , മുറവൻതുരുത്ത് , വടക്കേക്കര , ബോധിപ്പിച്ച അപേക്ഷ വടക്കേക്കര വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 16-07-2007 -ൽ 
മരണപ്പെട്ടതായും പരേതന്റെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഷലജ 


ഭാര്യ 


59 


2 


| എബിരാജ് 


| മകൻ 


40 


3 


ബിബി 


മകൾ 


36 


നമ്പർ : ബി3-8883 / 2021 


20-11-2021 


പറവൂർ താലൂക്കിൽ കടുങ്ങല്ലൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശ്രീമതി.സി.എ , ധർമ്മരാജ 

, 

ബാബു ഭാ 
ര്യ , വാലത്ത് വീട് , കിഴക്കേ കടുങ്ങല്ലൂർ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കടുങ്ങല്ലൂർ വില്ലേജിൽ 

പരേതയുടെ മകൻ ജതിൻ , വാലത്ത് വീട് , കിഴക്കേ 
കടുങ്ങല്ലൂർ , ബോധിപ്പിച്ച അപേക്ഷ കടുങ്ങല്ലൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16791 


Revenue Department 


14th December 2021 


റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടി ശ്രീമതി . സി.എ 07-09-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാ 
ശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 . 


| ജതിൻ 


മകൻ 


51 


2 


ശ്രീലജ 


| മകൾ 


49 


നമ്പർ : ബി3-8865 / 2021 


20-11-2021 


പറവൂർ താലൂക്കിൽ കോട്ടുവള്ളി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എം.ഡി.രാജീവ് , ദിവാകരൻനായർ മകൻ 
, മണമത്തറ വീട് , കിഴക്കേപ്രം , കോട്ടുവളളി എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കോട്ടുവള്ളി വില്ലേജിൽ 

കോട്ടുവള്ളി വില്ലേജിൽ പരേതന്റെ ഭാര്യ സതീദേവി.ടി.എം , മണമത്തറ വീട് , 
കിഴക്കേപ്രം , കോട്ടുവളളി , ബോധിപ്പിച്ച അപേക്ഷ കോട്ടുവള്ളി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 12-09-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


സതീദേവി.ടി.എം 


ഭാര്യ 


48 


2 


മകൾ 


20 


അഞ്ജന.ആർ നായർ 
ആരതി.ആർ നായർ 


3 


| മകൾ 


18 


4 


| പി.ശാന്തകുമാരിയമ്മ 


മാതാവ് 


84 


നമ്പർ : ബി3-88842021 


20-11-2021 


മാത്യു മകൻ 


പറവൂർ താലൂക്കിൽ മൂത്തകുന്നം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മാത്യു മത്തായി , 
കുഞ്ഞ പറമ്പിൽ വീട് , മടപ്ലാതുരുത്ത് , മൂത്തകുന്നം എന്നയാളുടെ 

അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മൂത്തകുന്നം വില്ലേജിൽ പരേതന്റെ മകൻ ബേബി . കെ.എം , 
കുഞ്ഞലുപറമ്പിൽ വീട് , മടപ്ലാതുരുത്ത് , മൂത്തകുന്നം , ബോധിപ്പിച്ച അപേക്ഷ മൂത്തകുന്നം വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 06-02-2013 -ൽ 
മരണപ്പെട്ടതായും പരേതന്റെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഷാജി 


മകൻ 


45 


2 


ബേബി 


മകൻ 


43 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16792 


KERALA GAZETTE 


Part III 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.12.14 02:32:45 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


